Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


- Reg. No. രജി. നമ്പർ 
KL / TV ( N ) /634 / 2012 -14 


GOVERN 


ക് 


ാർ 


രള സർക് 
NMENT OF 


KERAL 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


29th January 2013 
2013 P \ i cn 29 


- No. 1 5 


Vol. II , 
വാല്യം 2 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


9th Magha 1934 
1934 മാഘം 9 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


| കമ 


നിരത 
ദ്രവ്യം 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

( 2) 


നമ്പർ എ . ഇ .(3) 111 /2012 . 


2013 ജനുവരി 2. 


( 1) 


- ( 3 ) 


3 , 000 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കോട്ടയം കൃഷി അസിസ്റ്റന്റ് 
എക്സികട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീക ത 
കരാറുകാരിൽ/ ഏജൻസികളിൽനിന്ന് മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ക വറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് 
എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 29 - 1 - 2013 -ാം 
തീയതി വൈകുന്നേരം 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3 .30 - ന് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി 
ദിവസമായാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


എഇ ( 3 ) 542 / 12 -- കോഴ സംസ്ഥാന 
വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ മോട്ടോർ 
പുരയുടെ നിർമ്മാണ പ്രവർത്തനം 

- 1, 10 , 000 
2 എഇ ( 3 ) 632/ എ / 12 - കോഴ സംസ്ഥാന 

വിത്തു ൽ പ്പാ ദ ന കേന്ദ്ര ത്തിൽ 1.5 
എച്ച്. പി.-യുടെ പമ്പ്സെറ്റ് വാങ്ങി ഫിറ്റു 
ചെയ്യുന്ന പ്രവർത്തി - 27,000 
- എഇ ( 3 ) 632 / ബി / 12 - കോഴ സംസ്ഥാന 
വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ 3 
എച്ച്. പി.-യുടെ പമ്പ്സെറ്റ് വാങ്ങി ഫിറ്റു 
ചെയ്യുന്ന പ്രവർത്തി- 52,000 
എഇ (3 ) - കോഴ മണ്ണു പരിശോധന 
ശാലയിലെ അറ്റകുറ്റപ്പണികൾ - 4, 10,000 


1, 000 


1, 500 


11,000 


29th JAN. 2013] 


AGRICULTURE DEPARTMENT 


( 1) 


( 2 ) 


( 3 ) 


നിരത 


കമ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


ദ്രവ്യം 


നമ്പർ 


- ( 1) 


- ( 2 ) 


( 3 ) 


7 , 000 


5 എഇ ( 3 ) 505 / 12 - കോഴ സംസ്ഥാന 

വിത്തുൽപ്പാദന കേന്ദ്രത്തിലെ ബണ്ടിന്റെ 
അറ്റകുറ്റപ്പണികളും പാർശ്വഭിത്തിയുടെ 
നീളം കൂട്ടലും - 2, 55 ,000 
എഇ (3 ) 39 - 4 / 11 - വാലാച്ചിറ സംസ്ഥാന 
വിത്തുൽപാദന കേന്ദ്രത്തിൽ റാമ്പു 
നിർമ്മാണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന 
സൗകര്യ വികസനം - 3,05, 000 


8, 000 


14, 000 


1,700 


- എഇ ( 3 ) 23/ 13 - വാലാച്ചിറ സംസ്ഥാന 
വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ 40 എച്ച് പി യുടെ 
മോട്ടോറും പെട്ടിയും പറയും അനുബന്ധ 
ഉപകരണങ്ങളും വാങ്ങി പിടിപ്പിക്കുന്ന 
പ്രവർത്തി - 5, 45,000 
എഇ (3) 989 /12 - വാലാച്ചിറ സംസ്ഥാന 
വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ സ്തൂയിസിന്റെ 
നിർമ്മാണ പ്രവർത്തനം - 65, 000 
എഇ (3 ) 22 / 13 - വാലാച്ചിറ സംസ്ഥാന 
വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ മോട്ടോർ 
പുരയുടെയും പറക്കുഴിയുടെയും നിർമ്മാണ 
പ്രവർത്തനം - 11,85,000 
എഇ ( 3 ) 21/ 13 - കോഴ സംസ്ഥാന 
വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ വെർട്ടിക്കൽ 
കോസ് ബാറിന്റെ നിർമ്മാണ പ്രവർത്തനം 
5 , 36 ,000 


30, 000 


19 ,500 


ദർഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1, 2 , 3 
ഇവയ്ക്ക് 400 + വാറ്റ്, കമ ന മ്പർ 4 - ന് 900 + വാറ്റ്, 
ക്രമനമ്പർ 5 - ന് 600 + വാറ്റ്, ക്രമനമ്പർ 6 - ന് 700 + വാറ്റ്. 

പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി - 6 മാസം. 

ദർഘാസ് പ്രമാണം ദർഘാസ് ദിവസം 1 മണിവരെ 
കോട്ടയം വയ സ് ക ര ക്കു ന്നിലുള്ള കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭിക്കുന്ന താ ണ് . ദർഘാസ് പ്രമാണങ്ങൾ ആവ ശ്യ പ്പെട്ടു 
കൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന 
നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് രശീത് 
വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പമാ ണത്തിന്റെ അധിക 
പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 

- ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അത് കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 
പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കോട്ടയം പേരിൽ നിശ്ചിത തുകയ്ക്കുള്ള ബാങ്ക് 
ഡാഫ്ററ് നിരതദ്രവ്യമായും 100 - ന്റെ മുദ്രഎത്ര ത്തിൽ 
പ്രിലിമിനറി കരാറും സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് കവറിന് 
പുറത്ത് ദർഘാ സിന്റെ നമ്പരും പ്രവർത്തിയുടെ പേരും 
ആലേഖനം ചെയ്തിരിക്കണം. പൊതുമരാമത്ത് വകുപ്പിൽ 
ദർഘാസിനെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസുകൾ യാതൊരു 
കാരണവും കൂടാതെ നിരസിക്കുവാനുള്ള അധികാരം കോട്ടയം 
കൃഷി അസിസ്റ്റന്റ് എക്സ് സികട്ടീവ് എഞ്ചിനീയർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1, 4 
ഇവയ്ക്ക് 1,100 + വാറ്റ്, ക്രമ നമ്പർ 2 - ന് 400 + വാറ്റ്, 
ക്രമനമ്പർ 3 - ന് 1, 500 + വാറ്റ്. 
- പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി 6 മാസം. 

ദർഘാസ് പ്രമാണം ദർഘാസ് ദിവസം 1 മണിവരെ 
കോട്ടയം വയ സ് ര ക്കു ന്നിലുള്ള ക്യഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭിക്കുന്ന താ ണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യ പ്പെട്ടു 
കൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന 
നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാ ണത്തിന്റെ അധിക 
പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികളുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 

- ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അത് കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 
പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കോട്ടയം പേരിൽ നിശ്ചിത തുകയ്ക്കുള്ളബാങ്ക് 
ഡാറ്നിരതദ്രവ്യമായും 100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു 
- പ്രിലിമിനറി കരാറും സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് കവറിന് 
പുറത്ത് ദർഘാസിന്റെ നമ്പരും പ്രവർത്തിയുടെ പേരും 
ആലേഖനം ചെയ്തിരിക്കണം. പൊതുമരാമത്ത് വകുപ്പിൽ 
ദർഘാസിനെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസുകൾ യാതൊരു 
കാരണവും കൂടാതെ നിരസിക്കുവാനുള്ള അധികാരം കോട്ടയം 
ക്യഷി അസിസ്റ്റന്റ് എക് സികട്ടീവ് എഞ്ചിനീയർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


നമ്പർ എ . ഇ .(3 ) 632 / 2012. 


2013 ജനുവരി 4, 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കോട്ടയം കൃഷി അസിസ്റ്റന്റ് 
എക് സികട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ/ ഏജൻസികളിൽ നിന്ന് മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. 
ദർ ഘാസുകൾ 5 - 2 - 2 013 -ാം തീയതി വൈകുന്നേരം 
3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടേയോ അവർ 
രേഖാമൂലം അ ധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത 
പവർ ത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 


അധികാരമുള്ള കരാറുകാരഭരിക്കുന്നത 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


29th JAN. 2013] 


AGRICULTURE DEPARTMENT 


17 


1 മണിവരെ ലഭിക്കുന്ന താ ണ് . ദർഘാസ് പ്രമാണങ്ങൾ 
- ആവ ശ്യ പ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതും 
നിശ്ചിത വിൽപ്പന നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അധികപ്പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 


- പുനർ ദർഘാസ് പരസ്യം 
നമ്പർ എ . ഇ .( 3 ) 812 / 2011. 

2013 ജനുവരി 1. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ക്യ ഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എറണാകുളം താഴെ പറയുന്ന 
പ്രവർത്തിക്കുവേണ്ടി ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ ഫെബ്രുവരി 12 -ാം തീയതി വൈകുന്നേരം 
മൂന്നു മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 
മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ( പസ്തുത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത പ്രവർത്തി 
ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

- ( പവ്യ ത്തിയുടെ പേരും അ ട ങ്കൽ തുകയും 
എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള നേര്യമംഗലം 
ജില്ലാ കൃഷി തോട്ടം സൂപ ണ്ടിന്റെ ക്വാർട്ടേഴ് സ് 
ഇടിഞ്ഞുകിടക്കുന്നത് ലേലം ചെയ്തു വിൽക്കുന്നതിന്. 

നിരതദ്രവ്യം - 1,200. 
ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വി . നി . 
പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി- - 2 മാസം. 


-- പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം അസിസ്റ്റന്റ് 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), എറണാകുളത്തിന്റെ 
- പേരിൽ നിശ്ചിത തുക യ്ക്കുള്ള ബാങ്ക് ഡാഫ് റ് 
നിരതദ്രവ്യമായും സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് 
വകുപ്പിൽ ദർഘാസിനെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധ നകളും ഈ ദർഘാസിനും ബാധ ക മാ ണ് . 
ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ 
നിരസിക്കുവാനുള്ള അധികാരം എറണാകുളം കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


ദർഘാസ് പ്രമാണം നെട്ടൂരിലുള്ള മരട് കാർഷിക 
അർബൻ മൊത്ത വിപണന മാർക്കറ്റിനോട് അനുബന്ധിച്ചുള്ള 
എറണാകുളം കൃഷി അസിസ്റ്റന്റ് എക് സികട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നെട്ടൂർ, 
എറണാകുളം- 682 040 . 


- ( ഒപ്പ്) 
കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


